






© eae Regn. No. KERBIL/2012/45073 
Ol, dated 5-9-2012 with RNI 
കേരള സര്‍ക്കാര്‍ ans 
Government of Kerala VANEGE Reg. No. KL/TV(N)/634/2021-2023 
2021 RES Ai 
Bp 
aS TPS 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


laa 2, 19th January 2021 
വാല്യം 10 ചൊവ്വ __t4th January 21 നമ്പര്‍ 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, _ 6th Makaram 1196 | No. 
1942 പൌഷം 29 
Tuesday 


29th Pousha 1942 
PART III 
Commissionerate of Land Revenue 


19th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 


462 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കുഞ്ഞമ്മ വിശ്വംഭരന്‍ ഭാര്യ 66 
2 മാലിനി, റ്റി. വി. മകള്‍ 45 
3 ശാലിനി, റ്റി. വി. [ി 43 
4 (ae, gi. afl. 39 39 
5 സൂര, റ്റി. വി. [ി 33 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
്പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കണയന്നൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ-20561/2020. 2020 ഡിസംബര്‍ 23. 


കണയന്നൂര്‍ താലൂക്കില്‍ ഇടപ്പള്ളി (൭) വില്ലേജില്‍ 
പാടിവട്ടം ദേശത്ത്‌ ചെരുവേലില്‍ വീട്ടില്‍ മോഹനന്‍, സി. 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാരൃ ഗീത, റ്റി. ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
28-4-2020-റാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗീത, റ്റി. ആര്‍. ഭാര്യ 56 
2 നിമ രാജേഷ്‌ മകള്‍ 36 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കണയന്നൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ-17227/2020. 2020 ഡിസംബര്‍ 4. 


കണയന്നൂര്‍ താലൂക്കില്‍ എളംകുളം വില്ലേജില്‍ 
കലൂര്‍ ദേശത്ത്‌ നടുവില വീട്ടില്‍ എന്‍. വി. ജോണ്‍ 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
പരേതന്റെ മകന്‍ ആന്റണി സൈജു സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 9-8-2020-00 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എല്‍സി ജോണ്‍ ഭാര്യ 71 
2 സേവ്യര്‍ ജോര്‍ജ്‌ മകന്‍ 46 
3 ആന്റണി സൈജു s 45 


96 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കണയന്നൂര്‍. 


(പ്പ) 


തഹശീല്‍ദാര്‍. 
തിരുത്തല്‍ പരസ്യം 


() 


MAUB ag)5-2787/2011. 2020 ഡിസംബര്‍ 4. 


27-3-2012-ലെ ഗസ്റ്റ്‌ നമ്പര്‍ 13, (വാല്യം-9, പാര്‍ട്ട്‌ 111) 
കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ വിഭാഗത്തില്‍ പേജ്‌ 
നമ്പര്‍ 1986, (്രമനമ്പര്‍ (10)-ആയി പ്രസിദ്ധപ്പെടുത്തിയ 
പരസ്യത്തില്‍ പരേതന്റെ ഭാര്യയുടെ പേര്‍ “പുഷ്പ ജോര്‍ജ്ജ്‌ 
എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(2) 


MAUB ag)5-1071/2020. 2020 ഡിസംബര്‍ 11. 


21-4-2020-ലെ 1-൦ നമ്പര്‍ ഗസ്റ്റ്‌, (വാല്യം-9, പാര്‍ട്ട്‌ 111) 
കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ വിഭാഗത്തില്‍ പേജ്‌ 
നമ്പര്‍ 3049, സീരിയല്‍ നമ്പര്‍ (9) ആയി പ്രസിദ്ധപ്പെടുത്തിയ 
പരസൃത്തില്‍ ലൈല വിമല്‍ മേനോന്റെ വയസ്‌ ‘68’ 
എന്നുള്ളത്‌ “62 എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(3) 


നമ്പര്‍ എ--1202/2014/കെ. ഡിസ്‌. 2021 ജനുവരി 6. 


4-5-2014-ലെ കേരള ഗസറ്റ്‌ നമ്പര്‍-ഒ, (വാല്യം -9, 
പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ വിഭാഗത്തില്‍ 
പേജ്‌ നമ്പര്‍ 1259, സീരിയല്‍ നമ്പര്‍ (6) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തില്‍ പരേതയുടെ മരണ ദിവസം 
19 -10-2011 എന്ന്‌ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 
ഇത്‌ 17-5-2009 എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(4) 


നമ്പര്‍ എ-14019/2020. 2020 ജനുവരി 1. 


10-11-2020-ലെ 44-ാം നമ്പര്‍ ഗസറ്റില്‍ (വാലും -9, 
പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ വിഭാഗത്തില്‍ 
പേജ്‌ നമ്പര്‍ 7895-ല്‍ സീരിയല്‍ നമ്പര്‍ (27) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ പരസ്യ നമ്പര്‍ എട-1019/20 എന്നുള്ളത്‌ 
എ-14019/20 എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
കണയന്നൂര്‍. 


(പ്പ്‌) 


തഹശീല്‍ദാര്‍. 


Aluva Taluk 
പരസ്യം 
(1) 


നമ്പര്‍ എച്ച്‌3-7499/2020. 2020 ഒക്ടോബര്‍ 7. 


ആലുവ താലൂക്കില്‍ മൂക്കന്നൂര്‍ വില്ലേജില്‍ കോക്കുന്ന്‌ 
കരയില്‍ ക്ര്മ്പാട്ട്‌ വീട്ടില്‍ ദേവസ്സി, കെ. പി., ടിയാന്‍ ഭാര്യ 
മറിയം ദേവസ്സി എന്നിവര്‍ യഥാക്രമം 18-12-1992, 26-7-2007 
എന്നീ തീയതികളില്‍ മരണപ്പെട്ടതാണെന്നും പരേതരുടെ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു കൊടുക്കണമെന്ന്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതരുടെ മകന്‍ സിബി അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടു ള്ള താണ്‌ . ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതരുടെ നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


19th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 


463 





ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സിസ്റ്റര്‍ സ്റ്റെല മകള്‍ 66 
2 പൌലോസ്‌ മകന്‍ 65 
3 ലില്ലി മകള്‍ 59 
4 ജെസിന്ത i 60 
5 റോസി 56 58 
6 ജോസഫ്‌ മകന്‍ 55 
7 റൂബി മകള്‍ 54. 
8 ഡേവിസ്‌ മകന്‍ 51 
9 സിബി i 49 

10 ജോബി 47 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍മൂഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എച്ച്‌3-7715/2020. 2020 ഒക്ടോബര്‍ 7. 


ആലുവ താലൂക്കില്‍ അങ്കമാലി വില്ലേജില്‍ നായത്തോട്‌ 
കരയില്‍ വടക്കന്‍ വീട്ടില്‍ കുഞ്ഞവര മകന്‍ ജോണ്‍ എന്ന 
യോഹന്നാന്‍ എന്ന കക്ഷി തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
മകള്‍ ഷാന്റി (w/o കാക്കശ്ശേരി രാജന്‍) അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടു ള്ള താണ്‌. ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


12 -8-2009-ാഠ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷാന്റി രാജന്‍ മകള്‍ 50 
2 ഷാജന്‍ ജോണ്‍ മകന്‍ 45 
3 മേരി ജോണ്‍ ഭാരൃ 70 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍മൂഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


MMB of) 243-7565/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ മണ്പ്ര വില്ലേജില്‍ വടക്കുംഭാഗം 
കരയില്‍ വൈഗാപ്പിള്ളി വീട്ടില്‍ ദിവാകരന്‍ നായര്‍ മകന്‍ 
വി. എസ്‌. രാമചന്ദ്രന്‍ നായര്‍ എന്ന കക്ഷി 4-7-2020-ാം൦ തീയതി 
മരണപ്പെട്ടതാണെന്നും പരേതന്റെ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാര്യ സത ഭാമ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട 


Gaz. No. 3/2021/DTP (CLR). 


97 


വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സത്യ ഭാമ ഭാര്യ 67 
2 സ്മിത രാമചന്ദ്രന്‍ മകള്‍ 40 
3 സനല്‍ ആര്‍. ചന്ദ്രന്‍ മകന്‍ 38 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍മൂഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എച്ച്‌3-7535/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ ആലുവ ഈസ്റ്റ്‌ വില്ലേജില്‍ 
എരുമന്തല കരയില്‍ ഇല്ലത്തുപടിറ്റതില്‍ വീട്ടില്‍ വര്‍ഗ്ഗീസ്‌ മാത്യു 
ഭാരൃ കുഞ്ഞമ്മ വര്‍ഗ്ഗീസ്‌ എന്ന കക്ഷി 16-1-2019-ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ വര്‍ഗ്ഗീസ്‌ മാത്യു അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതയുടെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വര്‍ഗ്ഗീസ്‌ മാത്യു ഭര്‍ത്താവ്‌ 72 
2 റീന മകള്‍ 45 
3 റീജ + 42 
4 റോയി വര്‍ഗ്ഗീസ്‌ മകന്‍ 37 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍മൂഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എച്ച്‌3-7543/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ തുറവൂര്‍ വില്ലേജില്‍ ആനപ്പാറ 
കരയില്‍ മംഗലിമൈപ്പാന്‍ വീട്ടില്‍ പൌലോ മകന്‍ 
സൈമണ്‍ പോള്‍ എന്ന കക്ഷി 20-8-2020-ാം തീയതി 
മരണപ്പെട്ടതാണെന്നും പരേതന്റെ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരയ സീന സൈമണ്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ള താണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


19th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 


464 





ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സീന സൈമണ്‍ ഭാര്യ 52 
2 സിയാ സൈമണ്‍ മകള്‍ 25 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍മൂഖേനയോ 
അല്ലാതയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ എച്ച്‌3-7335/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ തുറവൂര്‍ വില്ലേജില്‍ തുറവൂര്‍ 
കരയില്‍ കൂരന്‍പുളിയപ്പിള്ളി വീട്ടില്‍ കെ. എ. ഇത്തപ്പിരി മകന്‍ 
കെ. ഐ. എബ്രഹാം എന്ന കക്ഷി 8-6-2020-ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
മകന്‍ ജോര്‍ജ്‌ എബ്രഹാം അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷീല എബ്രഹാം ഭാര്യ 65 
2 വിജേത എബ്രഹാം മകള്‍ 43 
3 ജോര്‍ജ്ജ്‌ എബ്രഹാം മകന്‍ 41 
4 കരോളിന്‍ എബ്രഹാം മകള്‍ 38 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍മൂഖേനയോ 
അല്ലാതയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എച്ച്‌3-7355/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ മണപ്ര വില്ലേജില്‍ നടുവട്ടം 
കരയില്‍ മഠത്തിപ്പറമ്പില്‍ വീട്ടില്‍ പത്മനാഭന്‍ മകന്‍ 
സുനില്‍, എം. പി. എന്ന കക്ഷി 17-8-2020-ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചു കൊടുക്കണമെന്നാവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരൃ ആരു, എം. കെ. അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ള താണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശി എന്നറിവായിരിക്കുന്നു. 


പേര്‌ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ആര്യ, എം. കെ. ഭാര്യ 34 


98 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍മൂഖേനയോ 
അല്ലാതയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എച്ച്‌-7485/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ ചൂര്‍ണ്ണിക്കര വില്ലേജില്‍ തായിക്കാട്ടു 
കരയില്‍ പൊന്‍മാണി വീട്ടില്‍ വാറുണ്ണി മകന്‍ ജെയ്‌സന്‍, പി. വി. 
എന്ന കക്ഷി 17-7-2020-ാം തീയതി മരണപ്പെട്ടതാണെന്നും 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ മിനി ജെയ്സണ്‍ അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടുള്ള താണ്‌. ബന്ധപ്പെട്ട വില്ലേജ്‌ ആഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മിനി ജെയ്സണ്‍ ഭാര്യ 45 
2 ജെറിന്‍ ജെയ്സണ്‍ മകന്‍ 16 
3 ആന്‍റോസ്‌ ജെയ്സണ്‍ മകള്‍ 13 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എച്ച്‌-7491/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ ചൂര്‍ണ്ണിക്കര വില്ലേജില്‍ അശോകപുരം 
കരയില്‍ ചുണ്ടാതുരുത്തില്‍ വീട്ടില്‍ വേലായുധന്‍ മകന്‍ ദാസന്‍ 
എന്ന കക്ഷി 30-8-2019-ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു കൊടുക്കണമെന്നാവശൃ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ ദിനിഷ്‌, സി. ഡി. അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടു ള്ള താണ്‌ . ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വാസിനി ദാസന്‍ ഭാര്യ 62 

2 ദിവ, സി. ഡി. മകള്‍ 35 

3 ദിനിഷ്‌, സി. ഡി. മകന്‍ 36 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്ം ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


19th JAN. 2021] 


COMMISSIONERATE OF LAND REVENUE 


465 





(10) 


നമ്പര്‍ എച്ച്‌ -7493/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ ചൂര്‍ണ്ണിക്കര വില്ലേജില്‍ പട്ടേരിപ്പുറം 
കരയില്‍ തേനുങ്കല്‍ വീട്ടില്‍ തോനുങ്കല്‍ വര്‍ക്കി പൌലോസ്‌ 
മകന്‍ ടി.പി. പീറ്റര്‍ എന്ന കക്ഷി 28 -ട-2020-ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു 
കൊടുക്ക ണമെന്നാവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകന്‍ 
ജോ പീറ്റര്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട വില്ലേജ്‌ 
ആഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ എന്നറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഏലിയാമ്മ പീറ്റര്‍ ഭാര്യ 82 

2 ജോ പീറ്റര്‍ മകന്‍ 51 

3 ജാസ്‌ ഫെര്‍മി മകള്‍ 54 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ എച്ച്‌ -7495/2020. 2020 ഒക്ടോബര്‍ 6. 


ആലുവ താലൂക്കില്‍ ചൂര്‍ണ്ണിക്കര വില്ലേജില്‍ തായിക്കാട്ടുകര 
കരയില്‍ മുത്തനാംകുളം വീട്ടില്‍ എം. ഇ. അലിയാര്‍ മകന്‍ 
ഷബീര്‍, എം. എ. എന്ന കക്ഷി 1-11-2019-ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ജാസ്മിന്‍ ഷബീര്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
എന്നറിവായിരിക്കുന്നു. 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അലീമ മാതാവ്‌ 80 

2 ജാസ്മിന്‍ ഷബീര്‍ ഭാര്യ 38 

3 ഹസ്ന, എം. എസ്‌. മകള്‍ 18 

4 അഫ്സല്‍, എം. എസ്‌. മകന്‍ 12 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരുടെ പേരില്‍ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട്‌ ഈ 
ആഫീസില്‍ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (ഒപ്പ) 
ആലുവ. തഹശീല്‍ദാര്‍. 


99 


Paravoor Taluk 
പരസ്യം 
൬ 


നമ്പര്‍ ബി3-6900 /2020. 2020 സെപ്റ്റംബര്‍ 28. 


പറവൂര്‍ താലൂക്കില്‍ പറവൂര്‍ വില്ലേജില്‍ പറവുത്തറ കരയില്‍ 
താഴത്തുവീട്‌ വീട്ടില്‍ പരേതനായ ശ്രീധരപണിക്കര്‍ ഭാരൃ 
കല്യാണി എന്ന പത്മിനി എന്നവര്‍ മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ മധു, എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പറവൂര്‍ വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ ടി കല്യാണി എന്ന പത്മിനി 29-7-2020-ല്‍ 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
4 (നാല) പേരാണ്‌ ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഡോ. സൂധീര്‍, എസ്‌. മകന്‍ 67 

2 ഷ്വീലമ്മ, പി. മകള്‍ 64 

3 രതീഷ്‌, എസ്‌. മകന്‍ 62 

4 മധു, എസ്‌. 56 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം പറവൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി3-6831/2020. 2020 സെപ്റ്റംബര്‍ 25. 


പറവൂര്‍ താലൂക്കില്‍ കരുമാല്ലൂര്‍ വില്ലേജില്‍ കരുമാല്ലൂര്‍ 
കരയില്‍ ചിറമ്മല്‍ വീട്ടില്‍ സി. ടി. ഫ്രാന്‍സിസ്‌ മകന്‍ 
സി. എഫ്‌. തോമസ്‌ എന്നയാള്‍ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ലിംസി തോമസ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കരുമാല്ലൂര്‍ വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ ടി സി. എഫ്‌. തോമസ്‌ 23-7-2012-ല്‍ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
4 (നാല) പേരാണ്‌ ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലിംസി തോമസ്‌ ഭാര്യ 51 
2 എയ്ഞ്ചല മരിയ മകള്‍ 25 
3 ആഗ മരിയ s 21 
4 ആന്‍ മരിയ + 18 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം പറവൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


